Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 1009 





(8) 


നമ്പര്‍ ഡി3-6154/9/300/2020. 2020 ഒക്ടോബര്‍ 6. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ മണ്ണാര്‍ക്കാട്‌ -2 വില്ലേജില്‍ 
കുഞ്ഞമ്മ W/o (late) കുട്ടപ്പന്‍, പടിഞ്ഞാറെക്കുന്ന്‌ വീട്‌, 
ചേറുംകുളം, തെങ്കര, മണ്ണാര്‍ക്കാട്‌ എന്നവര്‍ മരണപ്പെട്ടുവെന്നും 
സബ്‌ രജിസ്ര്രാര്‍ ആഫീസില്‍ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും 
ആവശ്ുയപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ സരിത, പി. കെ. 
എന്ന വര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മണ്ണാര്‍ക്കാട്‌ -2 
നടത്തിയതില്‍ 


വില്ലേ ജാ ഫീ സര്‍വഴി അന്വേഷണം 


കുഞ്ഞമ്മ എന്നവര്‍ 26 -3-2017-90 തീയതി 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശിയായി താഴെ 


പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
സരിത, പി. കെ. മകള്‍ 28 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശിയെന്നുള്ള 
തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(9) 


നമ്പര്‍ ഡി3-6184/9/300/2020. 2020 ഒക്ടോബര്‍ 6. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ കോട്ടോപ്പാടം -2 വില്ലേജില്‍ 
എ. സരോജിനി W/O സി. വി. അപ്പുക്കുട്ടി തരകന്‍, 


രരീനവാസ്‌ വീട്‌, കോട്ടോപ്പാടം പി. ഒ. എന്നവര്‍ 
മരണപ്പെട്ടുവെന്നും ഭൂമി സംബന്ധമായി ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ സി. എ. ശാലിനി 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കോട്ടോപ്പാടം -2 
നടത്തിയതില്‍ 


വില്ലേ ജാ ഫീ സര്‍വഴി അന്വേഷണം 


എ. സരോജിനി എന്നവര്‍ 2-1-2020-90 തീയതി 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. എ. ശാലിനി മകള്‍ 54 
2 സി. എ. ശ്രീനിവാസന്‍ മകന്‍ 51 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
wo oD 


Gaz. No. 6/2021/DTP (CLR). 


(10) 


നമ്പര്‍ ഡിദ3-8238/9/300/2020. 2020 ഡിസംബര്‍ 28. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ കുമരംപുത്തൂര്‍ വില്ലേജില്‍ 
അലവി, കെ. S/O അബ്ദുള്ള, കെ., കണ്ണോടന്‍ വീട്‌, മണ്ണാര്‍ക്കാട്‌ 
കോളേജ്‌ പി. ഒ., കുമരംപുത്തൂര്‍ എന്നയാള്‍ മരണപ്പെട്ടുവെന്നും 
ആര്‍, റ്റി. ഒ.-യില്‍ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാരൃ പാത്തുമ്മ, എം. പി. എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കുമരംപൂത്തൂര്‍ വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ അലവി, കെ. എന്നയാള്‍ 21-10-2020-ന്‌ 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പാത്തുമ്മ, എം. പി. ഭാര്യ 61 

2 അന്‍സാര്‍, കെ. മകന്‍ 34 

3 ഫെമിന, കെ. എ. മകള്‍ 30 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ) 
മണ്ണാര്‍ക്കാട. തഹശീല്‍ദാര്‍. 


Pattambi Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി2-7776/2020. 2020 നവംബര്‍ 30. 


പട്ടാമ്പി താലൂക്ക്‌, പട്ടിത്തറ വില്ലേജ്‌, തലക്കശ്ശേരി 
കോക്കാട്‌ ദേവി നിവാസില്‍ ഗോപാലകൃഷ്ണന്‍ നായര്‍, ടി. വി. 
എന്നയാള്‍ 9-8-2019-ന്‌ മരണപ്പെട്ിട്ടുള്ളതാണ്‌. ടിയാന്റെ 
അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാരൃ ദേവകി, പി. വി. 
ദേവ്‌ നിവാസ്‌, കോക്കാട്‌ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരതമാണ്‌ 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ട താണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകാര്യമല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദേവകി, പി. വി. ഭാര്യ 74 

2 ബേബികൃഷ്ണകുമാര്‍, പി. വി. മകന്‍ 45 

3 ശിവപ്രസാദ്‌, പി. വി. ” 43 

4 അംബികാദേവി, പി. വി. മകള്‍ 39 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 1010 





(2) 


നമ്പര്‍ സി2-9719/2020. 2020 ഡിസംബര്‍ 8. 


പട്ടാമ്പി താലൂക്ക്‌, പട്ടാമ്പി വില്ലേജ്‌, വള്ളൂര്‍ സുലോചന 
നിലയം വീട്ടില്‍ കോമനുണ്ണി, പി. എന്നയാള്‍ 6-10-2020-ാ൦ 
തീയതിയില്‍ മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി 
പരേതന്റെ ഭാരയ സുലോചന, കെ., സുലോചന നിലയം, 
വള്ളൂര്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാ്രതമാണ്‌ പരേതന്റെ 
നിയമാനുസൃതമായ അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ 
അവരെ AIM അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ 


പരസ്യം ഗസറ്റില്‍ 


പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ആഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകാര്യമല്ല. 
6D 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുലോചന, കെ. ഭാര്യ 60 

2 സുമ, കെ. മകള്‍ 35 

3 സതീഷ്‌, കെ. മകന്‍ 32 

(3) 


നമ്പര്‍ സി2-9747 /2020. 2020 ഡിസംബര്‍ 8. 


പട്ടാമ്പി താലൂക്ക്‌, വല്ലപ്പുഴ വില്ലേജ്‌, കുറുവട്ടൂര്‍ 
ഇരപൂരത്ത്‌ വീട്ടില്‍ രാധാകൃഷ്ണന്‍ നായര്‍ എന്നയാള്‍ 
3-5-2020-90 തീയതിയില്‍ മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശികള്‍ക്ക്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാരൃ കമല, ഇരപുരത്ത്‌, 
കുറുവട്ടൂര്‍, വല്ലപ്പുഴ വില്ലേജ്‌ എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്തമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ ഹാജരായി രേഖാമുലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകാര്യമല്ല. 
6D 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കമല ഭാര്യ 67 
2 മുരളീകൃഷ്ണന്‍ മകന്‍ 42 
3 അനിത മകള്‍ 36 
4 ജയരാജ്‌ മകന്‍ 34 


(4) 


No. C2-9847/2020. Sth December 2020. 


Notice is hereby given to all whom it may concern 
that K. P. Pushpa, Kizhakkumpattu Padinharethil House, 
Perumudiyoor, Muthuthala Village, Pattambi Taluk, 
Palakkad District, Kerala State has filed an application 
before this office for the issuance of a legal heirship 
certificate in respect of her father R. Kutty Krishnan Nair, 
Kizhakkumpattu Padinharethil House, Perumudiyoor, 
Muthuthala Village, Pattambi Taluk, Palakkad District, 
Kerala state who died on 31-1-1985. Enquiry conducted 
through the Village Officer, Muthuthala reveals that the 
under mentioned are the legal heirs of the deceased. 


SCHEDULE 


Si. Name of the 
No. legal heirs 


Relationship Age 
with the deceased 


1 Lakshmi Kutty, K. P. Daughter 6 
2 Indira 5 36 
3 Pushpa ക 4 
4 Subramanian Son 45 
5 Venugopalan കം 4 


It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections if any 
against the issuance of the said certificate should be 
filed in person before the undersigned within 30 days 
from the date of publication of this notice in Kerala 
Gazette. Those sent by post or filed after the stipulated 
time will not be considered at any level. 


(5) 


No. C2-9853/2020. 8th December 2020. 


Notice is hereby given to all whom it may concern 
that Saraladevi, Kottayil Vadakkethil, Nhangattiri, Thrithala 
Village, Pattambi Taluk, Palakkad District, Kerala State has 
filed an application before this office for the issuance of 
a legal heirship certificate in respect of the legal heirs of 
her husband Madanamohanan, K. V., Kottayil Vadakkethil 
House, Nhangattiri, Thrithala Village, Pattambi Taluk, 
Palakkad District, Kerala State who died on 27-9-2020. 
Enquiry conducted through the Village Officer Thrithala 
reveals that the under mentioned are the legal heirs of the 
deceased. 


SCHEDULE 


Si. Name of the 
No. legal heirs 


Relationship Age 
with the deceased 


Saraladevi, V. Wife 46 
2 Athira, V. Daughter 25 
3 Ajeesh, V. Son 22 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1011 





It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections if any 
against the issuance of the said certificate should be 
filed in person before the undersigned within 30 days 
from the date of publication of this notice in Kerala 
Gazette. Those sent by post or filed after the stipulated 
time will not be considered at any level. 


Taluk Office, 
Pattambi. 


(Sd.) 
Tahsildar. 


MALAPPURAM DISTRICT 
Nilambur Taluk 
പരസ്യം 


() 


നമ്പര്‍ ബിദ-9644/2020. 2020 ഡിസംബര്‍ 9. 


നില മ്പൂര്‍ താലൂക്കില്‍ എടക്കര വില്ലേജില്‍ 
രാമന്‍, അരീക്കോടന്‍ വീട്‌, ഒടിയന്‍ചോല, എടക്കര പി. ഒ., 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ഭാമിനി എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
28-4-2015-ന്‌ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണുള്ള തെന്നും അറിവായി 
രിക്കുന്നു. പരേതന്റെ മാതാവ്‌ കാളി എന്നവര്‍ 17-3-2007-90 


തീയതി മരണപ്പെട്ടിട്ടുണ്ട്‌ എന്നും അറിവായിരിക്കുന്നു 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഭാമിനി ഭാര്യ 62 
2 രഞ്ജിനി മകള്‍ 42 
3 രതിക 6 39 
ഹിന്ദു പിന്തുടര്‍ച്ചാവകാശ നിയമപ്രകാരം 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതനായ രാമന്‍ എന്നയാളുടെ 
അവകാശികളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം നിലമ്പൂര്‍ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-9343/2020. 2020 ഡിസംബര്‍ 30. 


നിലമ്പൂര്‍ താലൂക്കില്‍ വണ്ടൂര്‍ വില്ലേജില്‍ പ്രകാശ്‌, പി. 
ശ്രീധന്യ-പകിടീരി വീട്‌, വണ്ടൂര്‍ വി. എം. സി. സ്‌കൂളിന്‌ 
സമീപം, വണ്ടൂര്‍ പി. ഒ. എന്നയാള്‍ മരിച്ചുപോയെന്നും 
വിവിധ ആവശൃത്തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ശ്രീജ, പി. എന്നവര്‍ 


153 


സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ 
ആഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 9-8-2020-ന്‌ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി മൂന്ന്‌ പേര്‍ 
മാര്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ പരേതന്റെ 
മരണത്തിന്‌ മുന്‍പ്‌ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്‌ എന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശ്രീജ, പി. ഭാര്യ 42 

2 സഞ്ചു പ്രകാശ്‌ മകള്‍ 20 

3 സഞ്ജന പ്രകാശ്‌ [ഴി 17 


ഹിന്ദു പിന്തുടര്‍ച്ചാവകാശ നിയമപ്രകാരം മേല്‍പ്പറഞ്ഞവരാണ്‌ 
പരേതനായ പ്രകാശ്‌, പി. എന്നയാളുടെ അവകാശികളെന്നുള്ളതിന്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം നിലമ്പൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


അനന്തരാവകാശ 


കാലാവധി 


(3) 


നമ്പര്‍ enils-8642/2020. 2021 ജനുവരി 20. 


നിലമ്പൂര്‍ താലൂക്കില്‍ മൂത്തേടം വില്ലേജില്‍ 
ഉസ്മാന്‍ ഹാജി, all, പൂതനാരി വീട, മൂപ്പിപ്പരത, മൂത്തേടം പി. ഒ. 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
അബ്ദുള്‍ ആരിഫ്‌ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ഏഴ്‌ (7) പേര്‍ മാത്രമാണു 


24-3-2020-ന്‌ 


ള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ മുമ്പേ മരണപ്പെട്ട 
താണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 കദീജ ഭാര്യ 61 
2 ഉമ്മുസല്‍മ മകള്‍ 48 
3 സഫറുമ്മ 46 
4 മുഹമ്മദ്‌ ആസാദ്‌ മകന്‍ 45 
5 അബ്ദൂള്‍ നാസര്‍ ” 42 
6 അബ്ദൂല്‍ ആരിഫ്‌ ം 4 
7 സൈഫുന്നീസ മകള്‍ 36 


മുസ്ലീം പിന്തുടര്‍ച്ചാവകാശ നിയമപ്രകാരം മേല്‍പ്പറഞ്ഞ 
വരാണ്‌ പരേതനായ ഉസ്മാന്‍ ഹാജി ,പി. എന്നയാളുടെ 
അവകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം നിലമ്പൂര്‍ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
നിലമ്പൂര്‍. 


(പ്പ) 


തഹശീൽദാർ. 


